1st AUG. 2017) 


KERALA GAZETTE 


111 


Regn .No. KERBIL /2012/45073 

dated 5 - 9 - 2012 with RNI 


on 
सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2017 


Reg . No. KL / TV ( N )/ 634/2015 -17 


- 


ന 


GOVERN 


രള 
സം 


NMENT OF 


ാർ 
KERALA 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

- ചൊവ്വ 


വാല്യം 6 


നമ്പർ 


2017 ആഗസ്റ്റ് 1 

1st August 2017 
1192 കർക്കടകം 16 
16th Karkadakam 1192 
1939 ശ്രാവണം 10 
10th Sravana 1939 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


PART I 


പ 


Notifications and Orders issued by the Government 


Gaz , No . 31 /2017 /DTP ( Part I). 


1st Aug . 2017 ] 


KERALA GAZETTE 


112 


നിയമ 
നിയമ (എച്ച്) 

നമ്പർ 479 / എച്ച്3/ 2016 / നിയമം. 

തിരുവനന്തപുരം, 2017 ജൂൺ 16. 
വിജ്ഞാപനം 

1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ്ര 
- (1) 

ആക്റ്റ് ) 3 - 0 5 -ം വകു പ്പു കളും 1956 - ലെ നോട്ട്റീസ് 
നമ്പർ 258 / എച്ച്3 /2017 / നിയമം. 

ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 

പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
- തിരുവനന്തപുരം, 2017 ജൂൺ 16. 

സർക്കാർ, ശീമതി റീബ അബഹാം, അഡ്വ ക്കേ റ്റ്, 
- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര - പടി വാതുക്കൽ, " ഗ്രസ് കോട്ടേ ജ് , വീട്ടിക്കോട് റോഡ്, 
ആക്റ്റ് ) 3- 5 -ം വകു പ്പു കളും 1956 - ലെ നോട്ട റീസ് മഞ്ചേരി പി . ഒ., മലപ്പുറം- 676 121 എന്നവരെ മലപ്പുറം 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 

റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട മുഴുവൻ പ്രദേശത്തേക്ക് 8- 7 -2017 -ാം 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 

തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷക്കാലയളവിലേക്ക് 

നോട്ട റി യായി ( ര ജി സ്റ്റർ നമ്പർ 4/ 99/ MPM) ഇതിനാൽ 
സർക്കാർ , ശ്രീ . ജി . അ ന ത ക ഷ് ണൻ, അഡ്വക്കേറ്റ്, 

പുനർനിയമിക്കുന്നു. 
ശ്രീലക്ഷ്മി, എച്ച്. പി. ഒ. കോളേജ് റോഡ്, പാലക്കാട്- 678 001 
എന്നയാളെ പാലക്കാട് റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട പാലക്കാട് 
താലൂക്ക് പ്രദേശത്തേക്ക് 31-7 -2017 -ാം തീയതി മുതൽ വീണ്ടും നമ്പർ 579/ എച്ച്3/ 2017 / നിയമം. 
അഞ്ചുവർഷക്കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 

തിരുവനന്തപുരം, 2017 ജൂൺ 16. 
04 /2012/ PLKD ) ഇതിനാൽ പുനർനിയമിക്കുന്നു. 

1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 5 -ം വകു പ്പു കളും 19 5 6 - ലെ നോട്ട്റീസ് 

ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 
നമ്പർ 451/ എച്ച്3 / 2017 / നിയമം. 

(പകാരം നൽക പ്പെട്ട അ ധി കാ ര ങ്ങ ൾ വിനി യോ ഗിച്ച്, 
-- തിരുവനന്തപുരം, 2017 ജൂൺ 16. 

കേരള സർക്കാർ, ശ്രീ . ഹമീദ് കുഞ്ഞ്, എസ്., അഡ്വക്കേറ്റ്, 
1952- ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ്ര വടു തല ബംഗ്ലാവ്, എലിപ്പാ ക്കുളം പി . ഒ., പള്ളിക്കൽ, 
ആക്റ്റ് ) 3 - 0 5 - 9 വകു പ്പു കളും 1956 - ലെ നോട്ട് റീസ് -- ആലപ്പുഴ- 690 503 എന്നയാളെ ആലപ്പുഴ റവന്യൂ ജില്ലയിൽ 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4 ) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച 

ഉൾപ്പെട്ട ചെങ്ങന്നൂർ റവന്യൂ സബ് ജില്ലാ പ്രദേശത്തേക്ക് 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 

11 -7- 2017 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷക്കാലയളവി 
സർക്കാർ, ശ്രീമതി ആശാ എസ്. രാജ്, അഡ്വക്കേറ്റ്, " അനിഴം 

ലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 18/ 97 / ALPA ) ഇതിനാൽ 

പുനർനിയമിക്കുന്നു. 
പുതി യ കാവ് പി . ഒ., മാവേലിക്ക ര , ആല പ്പു ഴ - 690 101 
എന്നവരെ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ പ്രദേശത്തേക്ക് 
11 -7 - 2017 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷക്കാലയള 

നമ്പർ 598 / എച്ച്3 / 2017 / നിയമം. 
വി ലേക്ക് നോട്ടറിയായി (രജിസ്റ്റർ നമ്പർ 1/ 2012 / ALPA ) 

തിരുവനന്തപുരം, 2017 ജൂൺ 16. 
ഇതിനാൽ പുനർനിയമിക്കുന്നു. 

19 52 - ലെ നോട്ട റീസ് ആക്റ്റിന്റെ ( 1952 - ലെ 53 - ാം 

കേന്ദ്ര ആക്ട് ) 3- 0 5 -ം വകുപ്പുകളും 1956 - ലെ നോട്ടറീസ് 
നമ്പർ 455/ എച്ച്3/ 2017 / നിയമം. 

ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് 

പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
തിരുവനന്തപുരം, 2017 ജൂൺ 16 . 

സർക്കാർ, ശ്രീ . കെ . സി . സെബാസ്റ്റ്യൻ, അഡ്വ ക്കേ റ്റ്, 
1952- ലെ നോട്ടറീസ് ആക്ടിന്റെ (1952 - ലെ 53 -ാം കേന്ദ്ര - കുഴിയംപ്ലാവിൽ ഹൗസ്, നെടുങ്കണ്ടം പി . ഒ., ഇടുക്കി- 685 553 
ആക്റ്റ് ) 3 - 0 5 -ം വകു പ്പു കളും 19 5 6 - ലെ നോട്ട്റീസ് എന്നയാളെ ഇടുക്കി റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട ഉടുമ്പൻചോല 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ (4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് താലൂക്ക് പദേ ശ ത്തേക്ക് 12 - 7 - 2017 -ാം തീയതി മുതൽ 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള വീണ്ടും അഞ്ചു വർഷ ക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 
സർ ക്കാ ർ , ( ശ്രീ . എ . ജെ . ജോസഫ് അ ഡി ക്കേ റ്റ് , 

(രജിസ്റ്റർ നമ്പർ 1/99 /IDKY) ഇതിനാൽ പുനർനിയമിക്കുന്നു. 
ആലക്കളത്തിൽ, ചെമ്പേരി പി . ഒ., തളിപ്പറമ്പ് താലൂക്ക്, 
കണ്ണൂർ- 670 632 എന്നയാളെ കണ്ണൂർ റവന്യൂ ജില്ലയിൽ 
ഉൾപ്പെട്ട മുഴുവൻ പ്രദേശത്തേക്ക് 20 -7 - 2017 -ാം തീയതി മുതൽ 

ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
വീണ്ടും അഞ്ചു വർഷ ക്കാ ല യ ള വി ലേക്ക് നോട്ട റി യായി 

ബി . ജി . ഹരീന്ദ്രനാഥ്, 
(രജിസ്റ്റർ നമ്പർ 1/ 99 /KNR ) ഇതിനാൽ പുനർനിയമിക്കുന്നു . 

നിയമ സെക്രട്ടറി. 


9 


